Government of Kerala 
കേരള സർക്കാർ 

2009 


- Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


) 


TMENT Ot 

പ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LIV 
വാല്യം 54 


3rd March 2009 

2009 മാർച്ച് 3 
12th Phalguna 1930 
1930 ഫാൽഗുനം 12 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Animal Husbandry Department 


ലേല ക്വാട്ടഷൻ പരസ്യം 
നമ്പർ ഡി .87/2009. 

2009 ഫെബ്രുവരി 10 . 
വിതുര 99 സി ഫാം കോമ്പൗണ്ടിനകത്തുളള താഴെ 
പറയുന്ന ഫലവൃക്ഷങ്ങളിൽനിന്ന് ലേലത്തീയതി മുതൽ 
താഴെ സൂചിപ്പിച്ചിട്ടുളള തീയതി വരെ മേലാളായ 
എടുക്കുന്നതിനുള്ള അവകാശം 11 - 3 -2009 ബുധനാഴ്ച 
പകൽ 11 . 30- ന് ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാര 
ത്തിന് വിധേയമായി ഈ ആഫീസിൽ വച്ച് പരസ്യ 
ലേലിക്വട്ടേഷൻ വ്യവസ്ഥയിൽ വിൽക്കുന്നതാണ്. 

പട്ടിക 


( കമ 
നമ്പർ 


- ഫലവ ത്തിൻറ 

- പേര് 


ഉദ്ദേശ 
എം 
80 
110 


| കമനമ്പർ 1- ൻറ , ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർ 2,500 രൂപയും ബാക്കിയുളളവയുടെ 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 500 
രൂപയും നിരത ദ്രവ്യം അടച്ച് പേര് രജിസ്ററർ 
ചെയ്യേണ്ടതാണ്. ക്വട്ടേഷൻ സമർപ്പിക്കുന്നവരും നിരത 
(ഭവ്യം അടയ്ക്കു തോണ്.മുവയ്ക്കാത്തതും നിരത 
(Bവ്യം അടയ്ക്കാത്തതുമായ് ക്വട്ടേഷൻ നിരസിക്കുന്ന 
താണ്. , ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കു 
ന്നവർക്കും കിട്ടേഷൻ നൽകാവുന്നതാണ്, പരസ്യ ലേല് 
അതിനുശേഷം കാട്ടഷനുകൾ തുറക്കുന്നതും ലേല 
ക്വട്ടേഷനിൽ ഏററവും കൂടുതൽ തുക വിളിക്കുന്ന 
ആളിന്റെ പേരിൽ ക്വട്ടേഷൻ താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതു . ടിയാൻഅപ്പോൾത്തന്നെ ലിക്വട്ടേഷൻ 
തുകയുടെ 3 ഭാഗവും സെക്യൂരിററി ഡെപ്പോസിററായി 
10 % തുകയും അടയ്ക്കേണ്ടതാണ്. ബാക്കി തുകയും 
നിയമാനുസൃത നികുതിയും ജില്ലാ പഞ്ചായത്ത് 
ലേലിക്വട്ടേഷൻ അംഗീകരിച്ച് കഴിഞ്ഞ് ഏഴ് ദിവസ 
ത്തിനുളളിൽ ഒാഫീസിൽ അടച്ച് രസീത് വാങ്ങ 
താണ്. ഫലവൃക്ഷങ്ങൾക്ക് കേടുകൂടാതെയും മററു 
കുഷികൾക്ക് ദോ ഷ ക ര മാ കാ ഒ യും മലാഭായം 
എടുത്തുകൊള്ളാമെന്ന് 50 രൂപ മുദ്രപ്പത്രത്തിൽ 
കരാർ ഒപ്പിട്ടുനൽകിയശേഷം മാത്രമേ മേലാഭായ . 
എടുക്കുവാൻ പാടുളളു . മററുളളുവരുടെ നിരതദ്രവ്യം 
നലല നടത്തിപ്പിനുശേഷം മടക്കി നൽകുന്നതാണ്. 
ക്വട്ടേഷനുകൾ ( ഡെപ്യൂട്ടി ഡയറക്ടർ , ജേഴ്സിഫാം, 
വിതുര, മരുതാമല പി . ഒ , എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ടതാണ്. ക്വട്ടേഷനുകൾ അടങ്ങിയ കവറിന് 
പുറത്ത് ഭഫലവൃക്ഷത്തിന്റെ പേര്, കമനമ്പർ 
എന്നിവ രേഖപ്പെടുത്തി മേലാദായം എടുക്കുന്നതിനുളള 
അവകാശത്തിന് എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. 


കശുമാവ് 

( എ ) മാവ 
( ബി ) പ്ലാവ് 


കുരുമുളക 

( എ ) സപ്പോട്ട 
( ന . 

പര 
( സി ) നെല്ലി 
( ഡി ) ശാം 

ശീയ പ്ലാവ് . . ! 
( 2 ) കൊ ക്കാ 


ലാദായം എടുക്കുന്നതിനുളള കാലാവധി 

കമനമ്പർ 1 - ന് 31-6 - 2009 , മററുളളവയ്ക്കു 
31 -12- 2009. 


ക്വട്ടേഷനുകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന 
തീയതി 11- 3-2009 പകൽ 11 മണിവരെ ആയിരിക്കും. 
താമസിച്ചുകിട്ടുന്നതും അപൂർണ്ണവുമായ ക്വട്ടേഷനുക 
സ്വീകരിക്കുന്നതല്ല . 
- സർക്കാർ ലിക്വട്ടേഷനുകൾക്കുളള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമാണ്. കൂടുതൽ 
വിവരങ്ങൾക്ക് , എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 
രാഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ലേലരിവസം 
പൊതു അവധിയായാൽ ലേലം തൊടുത്ത സ്ഥലത്തി 
നിവസം നടത്തുന്നതാണ്. ലേല ക്വട്ടേഷൻ തുക തൃപ്തി 
കരമല്ലെങ്കിൽ ലേലിക്വട്ടേഷൻ നടപടി മറററി വയ്ക്കു 
ന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്, 


സീ ഫാം , 

താമല പി . ഒ . , 
യിതുര. 


. . ഡെപ്യൂട്ടിഡയറക്ടർ , 


